44 


Kuttanad Taluk 


( 3 ) 


പരസ്യം 

( 1 ) 
നമ്പർ സി4-10088 / 2020 . 

2021 ജനുവരി 25 . 
കുട്ടനാട് താലൂക്കിൽ കൈനകരി വടക്ക് വില്ലേജിൽ 
കുട്ടമംഗലം മുറിയിൽ പൊള്ളത്തറ വീട്ടിൽ അന്നമ്മ തോമസ് 
വിവിധ ആ വ ശ്യ ങ്ങ ൾക്കായി അവ കാശ സർട്ടി ഫിക്കറ്റ് 
ആവശ്യപ്പെട്ട് സമർപ്പിച്ച അപേക്ഷയിന്മേൽ കൈനകരി വടക്ക് 
വില്ലേജാഫീസർ മുഖാന്തിരം അന്വേഷണം നടത്തിയതിൽ 
താഴെപ്പറ യുന്ന വസ്ത തകൾ ബോദ്ധ്യപ്പെട്ടിട്ടുള്ളതാണ് . 
അപേക്ഷകയുടെ ഭർത്താവ് തോമസ് ചാക്കോ 14-7-2019 -ാം 
തീയതിയിൽ മരണപ്പെട്ടിട്ടുള്ളതാണ് . പരേതന്റെ നിയമാനുസൃത 
അവകാശികളായി താഴെപ്പറയുന്നവർ മാത്രമാണുള്ളത് . 


നമ്പർ സി4-99 / 2021 . 

2021 ജനുവരി 25 . 
കുട്ടനാട് താലൂക്കിൽ തലവടി വില്ലേജിൽ തലവടി തെക്ക് 
മുറി യിൽ ചേല കുഴി വീട്ടിൽ ഡയ് സി കോശി വിവിധ 
ആവശ്യങ്ങൾക്കായി അവകാശ സർട്ടിഫിക്കറ്റ് ആവശ്യപ്പെട്ട് 
സമർപ്പിച്ച അപേക്ഷ യി ന്മേൽ തല വടി വില്ലേജാഫീ സർ 
മുഖാന്തിരം അന്വേ ഷ ണം നടത്തിയതിൽ താഴെപ്പറയുന്ന 
വസ്തുതകൾ ബോദ്ധ്യപ്പെട്ടിട്ടുള്ളതാണ് . അപേക്ഷകയുടെ 
മാതാവ് റെയ്ച്ചൽ തോമസ് 6-4-2 019 -ാം തീയതിയിൽ 
മരണപ്പെട്ടിട്ടുള്ളതാണ് . പരേതയ്ക്ക് നിയമാനുസൃത അവകാശി 
കളായി താഴെപ്പറയുന്നവർ മാത്രമാണുള്ളത് . 


പേര് 


വയസ് 


കമ 
നമ്പർ 


പരേതയുമായുള്ള 

ബന്ധം 


പേര് 


കമ 
നമ്പർ 


പരേതനുമായുള്ള 

വയസ് 
ബന്ധം 


1 


ഡയസി കോശി 


മകൾ 


56 


1 


അന്നമ്മ തോമസ് 


72 


2 


ഡൻസി മാത 


55 


3 


ഭാര്യ 
മകൾ 


2 


ജിജി ആന്റണി 


48 


3 


ടെസ്സി ബിജോ ചെറിയാൻ 


47 


22 


3 


ജോജി തോമസ് 


മകൻ 


43 


4 


42 


3 3 


ജോജോമോൻ , പി . റ്റി . 
പരേതന്റെ മാതാപിതാക്കൾ ജീവിച്ചിരിപ്പില്ല . മുകളിൽ 
പരാമർശിച്ചവർ മാത്ര മാണ് പരേ തന്റെ നിയ മാ നു സൃത 
അവകാശികൾ എന്ന് കാണിച്ച് അവകാശ സർട്ടിഫിക്കറ്റ് 
നൽകുന്നതിൽ ആർക്കെങ്കിലും ആക്ഷേപമുള്ളപക്ഷം ആയത് 
ഈ പരസ്യം കേരള ഗസറ്റിൽ പ്രസിദ്ധപ്പെടുത്തി 30 ദിവസത്തിനകം 
കുട്ടനാട് തഹശീൽദാർ മുമ്പാകെ നേരിൽ ഹാജരായി രേഖാ 
മൂലം സമർപ്പിക്കേണ്ടതാണ് . കാലാവധി കഴിഞ്ഞും തപാൽ 
മാർഗ്ഗവും ലഭിക്കുന്ന ആക്ഷേപങ്ങൾ പരിഗണിക്കുന്നതല്ല . 


പരേതയുടെ ഭർത്താവും മാതാപിതാക്കളും ജീവിച്ചിരിപ്പില്ല . 
മുകളിൽ പരാമർശിച്ചവർ മാത്രമാണ് പരേതയുടെ നിയമാനു 
സൃത അവകാശികൾ എന്ന് കാണിച്ച് അവകാശ സർട്ടിഫിക്കറ്റ് 
നൽകുന്നതിൽ ആർക്കെങ്കിലും ആക്ഷേപമുള്ളപക്ഷം ആയത് 
ഈ പരസ്യം കേരള ഗസറ്റിൽ പ്രസിദ്ധപ്പെടുത്തി 30 ദിവസത്തി 
നകം കുട്ടനാട് തഹശീൽദാർ മുമ്പാകെ നേരിൽ ഹാജരായി 
രേഖാ മൂലം സമർപ്പിക്കേ ണ്ട താണ് . കാലാവധി കഴിഞ്ഞും 
തപാൽമാർഗ്ഗവും ലഭിക്കുന്ന ആക്ഷേപങ്ങൾ പരിഗണിക്കുന്നതല്ല . 


( 4 ) 


( 2 ) 


നമ്പർ സി4-9940 / 2020 . 


2021 ജനുവരി 5 . 


നമ്പർ സി4-337 / 2021 . 

2021 ജനുവരി 27 . 
കുട്ടനാട് താലൂക്കിൽ കൈനകരി വില്ലേജിൽ പൊങ്ങ 
മുറിയിൽ കാഞ്ഞിരവേലിൽ വീട്ടിൽ ഷീജാമോൾ പ്രസാദ് വിവിധ 
ആവശ്യങ്ങൾക്കായി അവകാശ സർട്ടിഫിക്കറ്റ് ആവശ്യപ്പെട്ട് 
സമർപ്പിച്ച അപേക്ഷയിന്മേൽ കൈനകരി വില്ലേജാഫീസർ 
മു ഖാ ന്തിരം അന്വേ ഷ ണം നടത്തിയതിൽ താഴെപ്പറ യുന്ന 
വസ്തുതകൾ ബോദ്ധ്യപ്പെട്ടിട്ടുള്ളതാണ് . അപേക്ഷകയുടെ 
ഭർത്താവ് കെ . വി . പ്രസാദ് 12-10-2019 -ാം തീയതിയിൽ മരണ 
പ്പെട്ടിട്ടുള്ളതാണ് . പരേതന്റെ നിയമാനുസൃത അവകാശികളായി 
താഴെപ്പറയുന്നവർ മാത്രമാണുള്ളത് . 
കമ പേര് പരേതനുമായുള്ള 

വയസ് 
നമ്പർ 

ബന്ധം 


കുട്ടനാട് താലൂക്കിൽ ചമ്പക്കുളം വില്ലേജിൽ പുല്ലങ്ങടി 
മുറിയിൽ തൈവേലിക്കകം വീട്ടിൽ തോമസ് ജോസഫ് വിവിധ 
ആവശ്യങ്ങൾക്കായി അവകാശ സർട്ടിഫിക്കറ്റ് ആവശ്യപ്പെട്ട് 
സമർപ്പിച്ച അപേക്ഷയിന്മേൽ ചമ്പക്കുളം വില്ലേജാഫീസർ 
മുഖാന്തിരം അന്വേ ഷ ണം നടത്തിയതിൽ താഴെപ്പറ യുന്ന 
വസ്തുതകൾ ബോദ്ധ്യപ്പെട്ടിട്ടുള്ളതാണ് . അപേക്ഷകന്റെ പിതാവ് 
തോമസ് ഔസേഫ് ( TT ഔസേഫ് ) 27-2-2016 ലും മാതാവ് 
മേരിക്കുട്ടി ഔസേഫ് 6-7-2014 തീയതിയിലും മരണപ്പെട്ടിട്ടുള്ള 
താ ണ് . പരേ തരുടെ നിയ മാ നു സത അ വ കാ ശിക ളായി 
താഴെപ്പറയുന്നവർ മാത്രമാണുള്ളത് . 


പേര് 


വയസ് 


കമ 
നമ്പർ 


പരേതരുമായുള്ള 

ബന്ധം 


1 


ഭാര്യ 


43 


1 


ബെറ്റി സ്കറിയ 


മകൾ 


52 


2 


ഷീജാമോൾ പ്രസാദ് 
അമൽ പ്രസാദ് 
അഖിൽ പ്രസാദ് 


മകൻ 


21 


2 


തോമസ് ജോസഫ് 


മകൻ 


46 


3 


മകൻ 


15 


പരേതന്റെ മാതാപിതാക്കൾ ജീവിച്ചിരിപ്പില്ല . മുകളിൽ 
പരാമർശിച്ച വർ മാത്രമാണ് പരേ തന്റെ നിയ മാ നു സത 
അവകാശികൾ എന്ന് കാണിച്ച് അവകാശ സർട്ടിഫിക്കറ്റ് 
നൽകുന്നതിൽ ആർക്കെങ്കിലും ആക്ഷേപമുള്ളപക്ഷം ആയത് 
ഈ പരസ്യം കേരള ഗസറ്റിൽ പ്രസിദ്ധപ്പെടുത്തി 30 ദിവസത്തി 
നകം കുട്ടനാട് തഹശീൽദാർ മുമ്പാകെ നേരിൽ ഹാജരായി 
രേഖാ മൂലം സമർപ്പിക്കേണ്ടതാണ് . കാലാവധി കഴിഞ്ഞും 
തപാൽമാർഗ്ഗവും ലഭിക്കുന്ന ആക്ഷേപങ്ങൾ പരിഗണിക്കുന്നതല്ല . 


പരേതരുടെ മാതാപിതാക്കൾ ജീവിച്ചിരിപ്പില്ല . മുകളിൽ 
പരാമർശിച്ചവർ മാത്രമാണ് പരേതരുടെ നിയ മാ നു സത 
അവകാശികൾ എന്ന് കാണിച്ച് അവകാശ സർട്ടിഫിക്കറ്റ് 
നൽകുന്നതിൽ ആർക്കെങ്കിലും ആക്ഷേപമുള്ളപക്ഷം ആയത് 
ഈ പരസ്യം കേരള ഗസറ്റിൽ പ്രസിദ്ധപ്പെടുത്തി 30 ദിവസത്തി 
നകം കുട്ടനാട് തഹശീൽദാർ മുമ്പാകെ നേരിൽ ഹാജരായി 
രേഖാ മൂലം സമർപ്പിക്കേണ്ടതാണ് . കാലാവധി കഴിഞ്ഞും 
തപാൽമാർഗ്ഗവും ലഭിക്കുന്ന ആക്ഷേപങ്ങൾ പരിഗണിക്കുന്നതല്ല . 


214 


45 


( 5 ) 


നമ്പർ സി4-445 2021 . 


2021 ജനുവരി 20 . 


നമ്പർ സി4-1123 / 2021 . 


2021 ഫെബ്രുവരി 5 . 


കുട്ടനാട് താലൂക്കിൽ ചമ്പക്കുളം വില്ലേജിൽ അമിച്ചകരി 
മുറിയിൽ പുത്തൻപുരയ്ക്കൽ വീട്ടിൽ കെ . തങ്കമ്മ വിവിധ 
ആവശ്യങ്ങൾക്കായി അവകാശ സർട്ടിഫിക്കറ്റ് ആവശ്യപ്പെട്ട് 
സമർപ്പിച്ച അപേക്ഷയിന്മേൽ ചമ്പക്കുളം വില്ലേജാഫീസർ 
മു ഖാ ന്തിരം അന്വേ ഷ ണം നടത്തിയതിൽ താഴെപ്പറ യുന്ന 
വസ്തുതകൾ ബോദ്ധ്യപ്പെട്ടിട്ടുള്ളതാണ് . അപേക്ഷകയുടെ 
ഭർത്താവ് കെ . പി . വാസുപിള്ള 18-11-2020 -ാം തീയതിയിൽ 
മരണപ്പെട്ടിട്ടുള്ളതാണ് . പരേതന്റെ നിയമാനുസൃത അവകാശി 
കളായി താഴെപ്പറയുന്നവർ മാത്രമാണുള്ളത് . 


കുട്ടനാട് താലൂക്കിൽ കൈനകരി വില്ലേജിൽ കൈനകരി 
മുറി യിൽ കൊച്ചു ത യ്യിൽ വീട്ടിൽ ക്ലാര മാത വിവിധ 
ആവശ്യങ്ങൾക്കായി അവകാശ സർട്ടിഫിക്കറ്റ് ആവശ്യപ്പെട്ട് 
സമർപ്പിച്ച അപേക്ഷയിന്മേൽ കൈനകരി വില്ലേജാഫീസർ 
മുഖാന്തിരം അന്വേ ഷ ണം നടത്തിയതിൽ താഴെപ്പറ യുന്ന 
വസ്തതകൾ ബോദ്ധ്യപ്പെട്ടിട്ടുള്ളതാണ് . അപേക്ഷകയുടെ 
ഭർത്താവ് ജോസഫ് മാത്യു 3-5-2004 -ാം തീയതിയിൽ മരണപ്പെ 
ട്ടിട്ടുള്ളതാണ് . പരേതന്റെ നിയമാനുസൃത അവകാശികളായി 
താഴെപ്പറയുന്നവർ മാത്രമാണുള്ളത് . 


പേര് 


കമ 
നമ്പർ 


പരേതനുമായുള്ള വയസ് 

ബന്ധം 


പേര് 


വയസ് 


കമ 
നമ്പർ 


പരേതനുമായുള്ള 

ബന്ധം 


1 


കെ . തങ്കമ്മ 


ഭാര്യ 


82 


2 


മകൾ 


60 


1 


ക്ലാരമ്മ മാതൃ 


ഭാര്യ 


75 


ഉഷാ കുമാരി , വി . 
ഹരികുമാർ , വി . 


3 


മകൻ 


56 


2 


ടോം മാത 


മകൻ 


42 


4 


സനിൽ കുമാർ , വി . 


മകൻ 


52 


പരേതന്റെ മാതാപിതാക്കൾ ജീവിച്ചിരിപ്പില്ല . മുകളിൽ 
പരാമർശിച്ച വർ മാത്ര മാണ് പരേ തന്റെ നിയ മാ നു സത 
അവകാശികൾ എന്ന് കാണിച്ച് അവകാശ സർട്ടിഫിക്കറ്റ് 
നൽകുന്നതിൽ ആർക്കെങ്കിലും ആക്ഷേപമുള്ളപക്ഷം ആയത് 
ഈ പരസ്യം കേരള ഗസറ്റിൽ പ്രസിദ്ധപ്പെടുത്തി 30 ദിവസത്തിനകം 
കുട്ടനാട് തഹശീൽദാർ മുമ്പാകെ നേരിൽ ഹാജരായി രേഖാ 
മൂലം സമർപ്പി ക്കേ ണ്ട താണ് . കാലാ വധി 

കഴിഞ്ഞും 
തപാൽമാർഗ്ഗവും ലഭിക്കുന്ന ആക്ഷേപങ്ങൾ പരിഗണിക്കുന്നതല്ല . 


പരേതന്റെ മാതാപിതാക്കൾ ജീവിച്ചിരിപ്പില്ല . മുകളിൽ 
പരാമർശിച്ച വർ മാത്ര മാണ് പരേ തന്റെ നിയ മാ നു സത 
അവകാശികൾ എന്ന് കാണിച്ച് അവകാശ സർട്ടിഫിക്കറ്റ് നൽകു 
ന്നതിൽ ആർക്കെങ്കിലും ആക്ഷേപമുള്ളപക്ഷം ആയത് ഈ 
പരസ്യം കേരള ഗസറ്റിൽ പ്രസിദ്ധപ്പെടുത്തി 30 ദിവസത്തിനകം 
കുട്ട നാട് തഹ ശീൽദാർ മുമ്പാകെ നേരിൽ ഹാജ രായി 
രേഖാ മൂലം സമർപ്പിക്കേ ണ്ട താണ് . കാലാവധി കഴിഞ്ഞും 
തപാൽമാർഗ്ഗവും ലഭിക്കുന്ന ആക്ഷേപങ്ങൾ പരിഗണിക്കുന്നതല്ല . 


( 8 ) 


( 6 ) 


നമ്പർ സി4-739 / 2021 . 


നമ്പർ സി4-405 / 2021 . 


2021 ഫെബ്രുവരി 5 . 


2021 ജനുവരി 20 . 


അ വ ക  ാ ശ 


കുട്ടനാട് താലൂക്കിൽ ചമ്പക്കുളം വില്ലേജിൽ അമിച്ചകരി 
മുറി യിൽ കടു ക്കാ ത്തറ വീട്ടിൽ തങ്കമണി , സി . വിവിധ 
ആവശ്യങ്ങൾക്കായി അവകാശ സർട്ടിഫിക്കറ്റ് ആവശ്യപ്പെട്ട് 
സമർപ്പിച്ച അപേക്ഷയിന്മേൽ ചമ്പക്കുളം വില്ലേജാഫീസർ 
മുഖാന്തിരം അന്വേ ഷ ണം നടത്തിയതിൽ താഴെപ്പറയുന്ന 
വസ്തുതകൾ ബോദ്ധ്യപ്പെട്ടിട്ടുള്ളതാണ് . അപേക്ഷകയുടെ 
മാതാവ് എം . കമലമ്മ 20-6-2019 -ാം തീയതിയിൽ മരണപ്പെട്ടിട്ടു 
ള്ളതാണ് . പരേതയ്ക്ക് നിയമാനുസൃത അവകാശികളായി 
താഴെപ്പറയുന്നവർ മാത്രമാണുള്ളത് . 


കുട്ടനാട് താലൂക്കിൽ തകഴി വില്ലേജിൽ തെന്നടി മുറിയിൽ 
കട്ടത് വീട്ടിൽ പി . സരസ്വതിയമ്മ വിവിധ ആവശ്യങ്ങൾക്കായി 

സർട്ടിഫിക്കറ്റ് ആ വ ശ്യ പ്പെട്ട് സമർപ്പിച്ച 
അപേക്ഷ യിന്മേൽ തകഴി വില്ലേജാഫീ സർ മു ഖാ ന്തിരം 
അന്വേഷണം നടത്തിയതിൽ താഴെപ്പറയുന്ന വസ്തുതകൾ 
ബോദ്ധ്യ പ്പെ ട്ടിട്ടു ള്ള താ ണ് . അ പേ ക്ഷ ക യു ടെ ഭർത്താവ് 
ശിവ ശ ങ്ക രൻ നായർ 30-9-2 02 0 -ാം തീയതിയിൽ മര ണ 
പ്പെട്ടിട്ടുള്ളതാണ് . പരേതന്റെ നിയമാനുസൃത അവകാശിയായി 
താഴെപ്പറയുന്നവർ മാത്രമാണുള്ളത് . 


പേര് 


കമ് 
നമ്പർ 


പരേതയുമായുള്ള 

വയസ് 
ബന്ധം 


പേര് 


പരേതനുമായുള്ള 


വയസ് 


ബന്ധം 


1 


മോഹനചന്ദ്രൻ , സി . 


മകൻ 


65 


പി . സരസ്വതിയമ്മ 


ഭാര്യ 


77 


2 


ലളിതമ്മ , കെ . 


മകൾ 


61 


3 


തങ്കമണി , സി . 


57 


3 3 


പരേതയുടെ ഭർത്താവും മാതാപിതാക്കളും ജീവിച്ചിരിപ്പില്ല . 
മുകളിൽ പരാമർശിച്ചവർ മാത്രമാണ് പരേതയുടെ നിയമാനുസൃത 
അവകാശികൾ എന്ന് കാണിച്ച് അവകാശ സർട്ടിഫിക്കറ്റ് നൽകു 
ന്നതിൽ ആർക്കെങ്കിലും ആക്ഷേപമുള്ളപക്ഷം ആയത് ഈ 
പരസ്യം കേരള ഗസറ്റിൽ പ്രസിദ്ധപ്പെടുത്തി 30 ദിവസത്തിനകം 
കുട്ട നാട് തഹശീൽദാർ മുമ്പാകെ നേരിൽ ഹാജ രായി 
രേഖാ മൂലം സമർപ്പിക്കേ ണ്ടതാണ് . കാലാവധി കഴിഞ്ഞും 
തപാൽമാർഗ്ഗവും ലഭിക്കുന്ന ആക്ഷേപങ്ങൾ പരിഗണിക്കുന്നതല്ല . 


പര തൻ സന്താന രഹി ത നാ യി രു ന്നു . പരേ തന്റെ 
മാതാപിതാക്കൾ ജീവിച്ചിരിപ്പില്ല . മുകളിൽ പരാമർശിച്ചവർ 
മാത്രമാണ് പരേതന്റെ നിയമാനുസൃത അവകാശികൾ എന്ന് 
കാണിച്ച് അവകാശ സർട്ടിഫിക്കറ്റ് നൽകുന്നതിൽ ആർക്കെ 
ങ്കിലും ആക്ഷേപമുള്ളപക്ഷം ആയത് ഈ പരസ്യം കേരള 
ഗ സ റ്റി ൽ ( പ സി ദ്ധ പ ടു ത്തി 3 0 ദി വ സ ത്തി ന ക 
കുട്ട നാട് തഹശീൽദാർ മുമ്പാകെ നേരിൽ ഹാജരായി 
രേഖാ മൂലം സമർപ്പിക്കേ ണ്ടതാണ് . കാലാവധി കഴിഞ്ഞും 
തപാൽമാർഗ്ഗവും ലഭിക്കുന്ന ആക്ഷേപങ്ങൾ പരിഗണിക്കുന്നതല്ല . 


Gaz . No. 21 / 2021 / DTP ( CLR - Supplement ) . 


215 


46 


( 9 ) 


( 
11 
) 


നമ്പർ സി4-77 / 2021 . 


2021 ജനുവരി 21 . 


നമ്പർ സി4-1122 / 2021 . 

2021 ഫെബ്രുവരി 5 . 
കുട്ടനാട് താലൂക്കിൽ കൈനകരി വില്ലേജിൽ ചേന്നങ്കരി 
മുറിയിൽ കളരിക്കൽ വീട്ടിൽ രഞ്ജിത്ത് , കെ . ആർ . വിവിധ 
ആവശ്യങ്ങൾക്കായി അവകാശ സർട്ടിഫിക്കറ്റ് ആവശ്യപ്പെട്ട് 
സമർപ്പിച്ച അപേക്ഷയിന്മേൽ കൈനകരി വില്ലേജാഫീസർ 
മുഖാന്തിരം അന്വേ ഷ ണം നടത്തിയതിൽ താഴെപ്പറ യുന്ന 
വസ്തുതകൾ ബോദ്ധ്യപ്പെട്ടിട്ടുള്ളതാണ് . അപേക്ഷകന്റെ പിതാവ് 
കെ . ജി . രഘുനാഥൻ 20-2-2016 -ാം തീയതിയിൽ മരണപ്പെട്ടിട്ടു 
ള്ളതാണ് . പരേതന് നിയമാനുസൃത അവകാശികളായി താഴെ 
പറയുന്നവർ മാത്രമാണുള്ളത് . 


കുട്ടനാട് താലൂക്കിൽ പുളിങ്കുന്ന് വില്ലേജിൽ ചതുർത്ഥ്യകരി 
മുറി യിൽ കുറു പ്പ ശ്ശേരി വീട്ടിൽ എബി പീറ്റർ വിവിധ 
ആവശ്യങ്ങൾക്കായി അവകാശ സർട്ടിഫിക്കറ്റ് ആവശ്യപ്പെട്ട് 
സമർപ്പിച്ച അപേക്ഷയിന്മേൽ പുളിങ്കുന്ന് വില്ലേജാഫീസർ 
മുഖാന്തിരം അന്വേ ഷ ണം നടത്തിയതിൽ താഴെപ്പറയുന്ന 
വസ്തുതകൾ ബോദ്ധ്യപ്പെട്ടിട്ടുള്ളതാണ് . അപേക്ഷകന്റെ പിതാവ് 
പീറ്റർ , കെ . ജെ . 9-11-2020 -ാം തീയതിയിൽ മരണപ്പെട്ടിട്ടുള്ളതാണ് . 
പരേതന് നിയമാനുസൃത അവകാശികളായി താഴെപ്പറയുന്നവർ 
മാത്രമാണുള്ളത് . 


പേര് 


വയസ് 


കമ 
നമ്പർ 


പരേതനുമായുള്ള 

ബന്ധം 


പേര് 


പരേതനുമായുള്ള 


വയസ് 


കമ 
നമ്പർ 


ബന്ധം 


1 


വിജയമ്മ രഘുനാഥൻ 


ഭാര്യ 


58 


1 


മേഴ്സമ്മ പീറ്റർ 


ഭാര്യ 


63 


2 


രമ്യാ , കെ . ആർ . 


മകൾ 


35 


2 


മകൻ 


38 


3 


രഞ്ജിത്ത് , കെ . ആർ . 


മകൻ 


34 


3 


എബി പീറ്റർ 
ജിബി പീറ്റർ 
ഫെബി പീറ്റർ 


34 


3 


4 


28 


3 


പരേതന്റെ മാതാപിതാക്കൾ ജീവിച്ചിരിപ്പില്ല . മുകളിൽ 
പരാമർശിച്ച വർ മാത്ര മാണ് പരേ തന്റെ നിയ മാ നു സത 
അവകാശികൾ എന്ന് കാണിച്ച് അവകാശ സർട്ടിഫിക്കറ്റ് നൽകു 
ന്നതിൽ ആർക്കെങ്കിലും ആക്ഷേപമുള്ളപക്ഷം ആയത് ഈ 
പരസ്യം കേരള ഗസറ്റിൽ പ്രസിദ്ധപ്പെടുത്തി 30 ദിവസത്തിനകം 
കുട്ട നാട് തഹശീൽദാർ മുമ്പാകെ നേരിൽ ഹാജരായി 
രേഖാ മൂലം സമർപ്പിക്കേ ണ്ടതാണ് . കാലാവധി കഴിഞ്ഞും 
തപാൽമാർഗ്ഗവും ലഭിക്കുന്ന ആക്ഷേപങ്ങൾ പരിഗണിക്കുന്നതല്ല . 


പരേതന്റെ മാതാപിതാക്കൾ ജീവിച്ചിരിപ്പില്ല . മുകളിൽ 
പരാമർശിച്ച വർ മാത്ര മാണ് പരേ തന്റെ നിയ മാ നു സൃത 
അവകാശികൾ എന്ന് കാണിച്ച് അവകാശ സർട്ടിഫിക്കറ്റ് നൽകു 
ന്നതിൽ ആർക്കെങ്കിലും ആക്ഷേപമുള്ളപക്ഷം ആയത് ഈ 
പരസ്യം കേരള ഗസറ്റിൽ പ്രസിദ്ധപ്പെടുത്തി 30 ദിവസത്തിനകം 
കുട്ട ട്ട നാട് തഹ ശീൽദാർ മുമ്പാകെ നേരിൽ ഹാജ രായി 
രേഖാ മൂലം സമർപ്പിക്കേ ണ്ടതാണ് . കാലാവധി കഴിഞ്ഞും 
തപാൽമാർഗ്ഗവും ലഭിക്കുന്ന ആക്ഷേപങ്ങൾ പരിഗണിക്കുന്നതല്ല . 


( 10 ) 


നമ്പർ സി4-623 / 2021 . 


2021 ജനുവരി 27 . 


( 12 ) 


നമ്പർ സി4-9699 / 2020 . 


2021 ജനുവരി 15 . 


കുട്ടനാട് താലൂക്കിൽ പുളിങ്കുന്ന് വില്ലേജിൽ കോട്ടഭാഗം 
മുറി യിൽ ചിറ ത്ത 

വീട്ടിൽ ഹരി ദാസ് വിവിധ 
ആവശ്യങ്ങൾക്കായി അവകാശ സർട്ടിഫിക്കറ്റ് ആവശ്യപ്പെട്ട് 
സമർപ്പിച്ച അപേക്ഷയിന്മേൽ പുളിങ്കുന്ന് വില്ലേജാഫീസർ 
മുഖാ ാ ന്തിരം അന്വേ ഷ ണം നടത്തിയതിൽ താഴെപ്പറ യുന്ന 
വസ്തുതകൾ ബോദ്ധ്യപ്പെട്ടിട്ടുള്ളതാണ് . അപേക്ഷകന്റെ മാതാവ് 
ശാന്തമ്മ 30-11-2019 -ാം തീയതിയിൽ മരണപ്പെട്ടിട്ടുള്ളതാണ് . 
പരേതയുടെ രണ്ടാമത്തെ മകൻ കണ്ണനും മരണപ്പെട്ടുപോയിട്ടുള്ള 
താണ് . പരേതയ്ക്ക് നിയമാനുസൃത അവകാശികളായി താഴെ 
പറയുന്നവർ മാത്രമാണുള്ളത് . 


കുട്ടനാട് താലൂക്കിൽ മുട്ടാർ വില്ലേജിൽ മിത്രക്കരി മുറിയിൽ 
മോഴിക്കാട് രാജു സദ നത്തിൽ ജോസുക്കുട്ടി എബ്രഹാം 
വിവിധ 

ആ വ ശ്യ ങ്ങ ൾക്കായി അ വ കാശ സർട്ടി ഫിക്കറ്റ് 
ആവശ്യപ്പെട്ട് സമർപ്പിച്ച അപേക്ഷയിന്മേൽ മുട്ടാർ വില്ലേജാഫീസർ 
മുഖാന്തിരം അന്വേ ഷ ണം നടത്തിയതിൽ താഴെപ്പറയുന്ന 
വസ്തുതകൾ ബോദ്ധ്യപ്പെട്ടിട്ടുള്ളതാണ് . അപേക്ഷകന്റെ പിതാവ് 
എം . ജെ . അബ്രാഹം 17-2-2017 -ാം തീയതിയിൽ മരണപ്പെട്ടിട്ടുള്ള 
താ ണ് . പരേതന്റെ 4 -ാമത്തെ മകൻ ബിജു എബ്രഹാമും 
മരണപ്പെട്ടിട്ടുള്ളതാണ് . പരേതനായ എം . ജെ . അബ്രഹാമിന്റെ 
നിയ മാ നു സൃത അ വ കാ ശി ക ളായി താഴെപ്പറ യു ന്ന വർ 
മാത്രമാണുള്ളത് . 


പേര് 


വയസ് 


കമ് 
നമ്പർ 


പരേതയുമായുള്ള 

ബന്ധം 


1 


ഹരിദാസ് 


മകൻ 


57 


2 


52 


പേര് 


പരേതനുമായുള്ള 


വയസ് 


മിനികണ്ണൻ 

മരണപ്പെട്ട മകൻ 

കണ്ണന്റെ ഭാര്യ 
അക്ഷയ് കുമാർ 

മകൻ 
അക്ഷര കണ്ണൻ 

മകൾ 


ക്രമ 
നമ്പർ 


3 


25 


ബന്ധം 


9 2 


4 


18 


9 3 


1 


ത്രേസ്യാമ്മ അബഹാം 


ഭാര്യ 


90 


2 


സാലിക്കുട്ടി എബ്രഹാം 


മകൻ 


62 


3 


ജോസഫ് കുട്ടി എബ്രഹാം 


57 


: 


4 


റെജി ടോം 


മകൾ 


55 


പരേതയുടെ ഭർത്താവും മാതാപിതാക്കളും ജീവിച്ചിരിപ്പില്ല . 
മുകളിൽ പരാമർശിച്ചവർ മാത്രമാണ് പരേതയുടെ നിയമാനുസൃത 
അവകാശികൾ എന്ന് കാണിച്ച് അവകാശ സർട്ടിഫിക്കറ്റ് നൽകു 
ന്നതിൽ ആർക്കെങ്കിലും ആക്ഷേപമുള്ളപക്ഷം ആയത് ഈ 
പരസ്യം കേരള ഗസറ്റിൽ പ്രസിദ്ധപ്പെടുത്തി 30 ദിവസത്തിനകം 
കുട്ട 

ട്ട നാട് തഹശീൽദാർ മുമ്പാകെ നേരിൽ ഹാജ രായി 
രേഖാ മൂലം സമർപ്പിക്കേണ്ടതാണ് . കാലാവധി കഴിഞ്ഞും 
തപാൽമാർഗ്ഗവും ലഭിക്കുന്ന ആക്ഷേപങ്ങൾ പരിഗണിക്കുന്നതല്ല . 


5 


ലൈസാമ്മ ബിജു മരണപ്പെട്ട മകൻ 

ബിജു എബ്രഹാമിന്റെ ഭാര്യ 


50 


6 


ബിജി ടിസാ ബിജു 


മകൾ 


24 


> 


216 


47 


പേര് 


പരേതയുമായുള്ള 


വയസ് 


കമ 
നമ്പർ 


അവ 


ബന്ധം 


1 


65 


പരേതന്റെ മാതാപിതാക്കൾ ജീവിച്ചിരിപ്പില്ല . മുകളിൽ 
പരാമർശിച്ചവർ മാത്രമാണ് പരേതന്റെ നിയമാനുസൃത 
കാശികൾ എന്ന് കാണിച്ച് അവകാശ സർട്ടിഫിക്കറ്റ് നൽകുന്ന 
തിൽ ആർക്കെങ്കിലും ആക്ഷേപമുള്ള പക്ഷം ആയത് ഈ 
പരസ്യം കേരള ഗസറ്റിൽ പ്രസിദ്ധപ്പെടുത്തി 30 ദിവസത്തിനകം 
കുട്ട നാട് തഹ ശീൽദാർ മുമ്പാകെ നേരിൽ ഹാജരായി 
രേഖാമൂലം സമർപ്പിക്കേണ്ടതാണ് . കാലാവധി കഴിഞ്ഞും 
തപാൽമാർഗ്ഗവും ലഭിക്കുന്ന ആക്ഷേപങ്ങൾ പരിഗണിക്കുന്നതല്ല . 


2 


61 


3 3 


3 


സോമൻനായർ , ബി . 

മകൻ 
വിജയകൃഷ്ണൻ നായർ , ബി . 
ഹരി കുമാരൻ നായർ 
വിശ്വനാഥൻ നായർ , ബി . 
ജലജകുമാരി , എസ് . 

മകൾ 


58 


4 


54 


33 


5 


53 


( 13 ) 
No. C4-10095 / 2020 . 

25th January 202 1 . 
Notice is hereby given to all whom it may concern 
that Sakunthala Surendran , Pollayil , Pulincunnu muri , 
Pulincunnu Village , Alappuzha District , Kerala State has 
filed an application for a legal heirship certificate in 
respect of her deceased daughter Suja , P. S. who died on 
2-7-2020 at Soudi Arabia . Enquiry conducted through the 
Village Officer , Pulincunnu in this regard and on enquiry . 
It is revealed that the persons named in the schedule 
given below are the only legal heirs of the deceased 
person . . 


പരേ തയുടെ മാതാ പിതാക്കൾ , ഭർത്താവ് എന്നി വർ 
ജീവിച്ചിരിപ്പില്ല . ആകയാൽ മുകളിൽപ്പറഞ്ഞ അഞ്ചു പേർ 
മാത്രമാണ് പരേതയുടെ നിയമാനുസൃത അവകാശികളെന്ന് 
തെളിയിക്കുന്ന ഒരു സർട്ടിഫിക്കറ്റ് നൽകുന്നതിൽ ആർക്കെ 
ങ്കിലും ആക്ഷേപമുള്ളപക്ഷം ആയത് പരസ്യ തീയതി മുതൽ 
30 ദിവസത്തിനകം ഈ ഓഫീസിൽ നേരിട്ട് ഹാജരാകേണ്ട 
താണ് . തപാൽ മാർഗ്ഗമായും കാലാവധി കഴിഞ്ഞും ലഭിക്കുന്ന 
ആക്ഷേപങ്ങൾ പരിഗണിക്കുന്നതല്ല . 


( 2 ) 


SCHEDULE 


SI . 
No. 


Name of the 
legal heirs 


Relationship with the Age 

deceased 


നമ്പർ സി1-2333 / 2021 . 

2021 ഫെബ്രുവരി 11 . 
മാ വ ലി ക്ക ര താ ലൂ ക്കിൽ പാല മേൽ വില്ലേജിൽ 
ഉളവുക്കാട് മുറിയിൽ ഇല്ലിക്കുളത്ത് വീട്ടിൽ ഫിലിപ്പ് ചാക്കോ 
9-7-2020 - ൽ മരിച്ചു പോയിട്ടുള്ള തി നാൽ അവകാശികളെ 
തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റ് നൽകണമെന്ന് കാണിച്ച് പരേതന്റെ 
മകൻ ടിയിൽ ജേക്കബ് ഫിലിപ്പ് ബോധിപ്പിച്ചുവന്ന അപേക്ഷയിന്മേൽ 
പാലമേൽ വില്ലേജാഫീസർ മുഖാന്തിരം അവകാശവിചാരണ 
നടത്തിവരുത്തിയ രേഖകൾ പരിശോധിച്ചതിൽനിന്നും പരേതന്റെ 
നിയമപരമായ അവകാശികൾ താഴെപ്പറയുന്നവരാണെന്ന് 
കാണുന്നു . 


1 


Sakunthala Surendran 


Mother 


53 


2 


P. T. Surendran 


Father 


55 


പേര് 


വയസ് 


കമ 
നമ്പർ 


പരേതനുമായുള്ള 

ബന്ധം 


1 


80 


Objection if any against the issue of the said legal 
heirship certificate should be filed in person before the 
Tahsildar , Kuttanad within 30 days from the date of 
publication of this notice in the Kerala Government 
Gazette . Objections sent by post or filed after the 
stipulated time will not be considered . 


2 


51 


3 


53 


Taluk Office . 


( Sd . ) 
Tahsildar 


Kuttanad . . 


മറിയാമ്മ 

ഭാര്യ 
ജേക്കബ് ഫിലിപ്പ് 

മകൻ 
എലിസബത്ത് ഫിലിപ്പ് മകൾ 
പരേതന്റെ മാതാപിതാക്കൾ ജീവിച്ചിരിപ്പില്ല . ആകയാൽ 
മുകളിൽപ്പറഞ്ഞ മൂന്നു പേർ മാത്രമാണ് പരേതന്റെ നിയമാനുസൃത 
അവകാശികളെന്ന് തെളിയിക്കുന്ന ഒരു സർട്ടിഫിക്കറ്റ് നൽകുന്ന 
തിൽ ആർക്കെങ്കിലും ആക്ഷേപമുള്ളപക്ഷം ആയത് പരസ്യ 
തീയതി മുതൽ 30 ദിവസത്തിനകം ഈ ഓഫീസിൽ നേരിട്ട് 
ഹാജ രാ കേ ണ്ട താ ണ് . തപാൽ മാർഗ്ഗമായും കാലാ വധി 
കഴിഞ്ഞും ലഭിക്കുന്ന ആക്ഷേപങ്ങൾ പരിഗണിക്കുന്നതല്ല . 

( 3 ) 


Mavelikkara Taluk 


പരസ്യം 


( 1 ) 


നമ്പർ സി1-2332 / 2021 . 


നമ്പർ സി1-2460 / 2021 . 


2021 ജനുവരി 16 . 


2021 ഫെബ്രുവരി 11 . 


മാവേ ലി ക്കര താ ലൂ ക്കിൽ ചെന്നി ത്തല വില്ലേജിൽ 
ചെറുകോൽ മുറിയിൽ വളപ്പിൽ വീട്ടിൽ സരോജിനിയമ്മ 
14-10-2020 - ൽ മരിച്ചു പോയിട്ടുള്ള തി നാൽ അവകാശികളെ 
തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റ് നൽകണമെന്ന് കാണിച്ച് പരേതയുടെ 
മകന്റെ ഭാര്യ അംബിക എസ് . നായർ ബോധിപ്പിച്ചു വന്ന 
അപേക്ഷയിന്മേൽ ചെന്നിത്തല വില്ലേജാഫീസർ മുഖാന്തിരം 
അവകാശവിചാരണ നടത്തിവരുത്തിയ രേഖകൾ പരിശോധിച്ച 
തിൽനിന്നും പരേതയുടെ നിയമപരമായ അവകാശികൾ താഴെ 
പറയുന്നവരാണെന്ന് കാണുന്നു . 


മാവേ ലി ക്കര താലൂക്കിൽ താമ ര ക്കുളം വില്ലേജിൽ 
കണ്ണനാംകുഴി മുറിയിൽ പൂവണ്ണൻവിളയിൽ വീട്ടിൽ ഭാരതി അമ്മ 
23 -12-2020 - ൽ മരിച്ചു പോയിട്ടുള്ളതിനാൽ അവകാശികളെ 
തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റ് നൽകണമെന്ന് കാണിച്ച് പരേതയുടെ 
മകൻ ടിയിൽ ഹരിദാസൻപിള്ള ബോധിപ്പിച്ചു വന്ന അപേക്ഷ 
യിന്മേൽ താമരക്കുളം വില്ലേജാഫീസർ മുഖാന്തിരം അവകാശ 
വിചാരണ നടത്തിവരുത്തിയ രേഖകൾ പരിശോധിച്ചതിൽ നിന്നും 
പരേതയുടെ നിയമപരമായ അവകാശികൾ താഴെപ്പറയുന്ന 
വരാണെന്ന് കാണുന്നു . 


217 


Salim A 


Digitally signed by Salim A 
Date : 2021.07.1218 : 34 : 39 
+ 05'30 ' 


